Kerala Gazette No. 43 dated 1st November 2016. 
PART III 


COMMISSIONERATE OF LAND REVENUE 


LAND FAIR VALUE NOTIFICATION 


KOLLAM DISTRICT 


കൊല്ലം റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ നടപടിക്രമം 

- ( ഹാജർ: വി . രാജചന്ദ്രൻ) 


നമ്പർ എഫ് - 19522 / 2016 . 


2016 ഒക്ടോബർ 5. 


വിഷയം:- - ഭൂമിയുടെ ന്യായവില - അപാകത പരിഹരിച്ച് പുനർനിർണ്ണയം നടത്തി ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത നിയമം 1959 സെക്ഷൻ 28എ , ചട്ടം 5(4). 

(2 ) കൊല്ലം ജില്ലാ കളക്ടറുടെ 14- 2 -2013 -ാം തീയതിയിലെ M1 - 38492/ 12 -ാം നമ്പർ നിർദ്ദേശം. 
(3) ശ്രീ. അശോകൻ, കൊടിവിള കിഴക്കതിൽ, ആയിരനല്ലൂർ സമർപ്പിച്ച അപേക്ഷ . 

(4) പുനലൂർ തഹശീൽദാരുടെ 3 -10 - 2016 - ലെ B3 - 9075/ 2016 -ാം നമ്പർ റിപ്പോർട്ട്. 
ഭൂമിയുടെ ന്യായവില നിർണ്ണയിച്ചുകൊണ്ട് സർക്കാർ പുറപ്പെടുവിച്ച 6-3- 2010 - ലെ വിജ്ഞാപനത്തിൽ 3 -ാം സൂചനയിൽ പേര് 
ചേർത്തിട്ടുള്ളവരുടെ കൈവശവസ്തുക്കളുടെ ബ്ലോക്ക് നമ്പർ തെറ്റായി രേഖപ്പെടുത്തി വില നിർണ്ണയിച്ച് വിജ്ഞാപനം ചെയ്ത 
വന്നിട്ടുള്ളത് പരിഹരിക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു . 

പ്രസ്തുത അപേക്ഷകളിന്മേൽ സൂചന (4 ) പ്രകാരം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതാണ്. ടി റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലും 
സൂചന ( 2 ) പ്രകാരമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലും രേഖകൾ പ്രകാരമുള്ള ശരിയായ ബ്ലോക്ക് നമ്പർ ചേർത്തും 
അവയ്ക്കനുസൃതമായ വിലചേർത്തും വിജ്ഞാപനം ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് ബോദ്ധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ചുവടെ 
ചേർക്കുംവിധം ഉത്തരവാകുന്നു . 

ഉത്തരവ് 


ഭൂമിയുടെ ന്യായവില നിശ്ചയിച്ചുകൊണ്ട് 6 - 3 - 2010 - ൽ വിജ്ഞാപനം ചെയ്യപ്പെട്ട ന്യായവിലയിൽ വന്നുചേർന്ന അപാകതകൾ 
പരിഹരിച്ച് ചുവടെ ചേർത്തിരിക്കുന്ന പ്രകാരം അംഗീകരിച്ച് ഉത്തരവാകുന്നു . 


പുനർ 


അപേക്ഷകന്റെ 

പേരും 
മേൽവിലാസവും 


താലൂക്ക് വില്ലേജ്, റീസ് / 

- 6 - 3 - 2010 - ലെ 

പുനർ 
- ബ്ലോക്ക് നമ്പർ സബ് ഡിവിഷൻ വിജ്ഞാപനത്തിലെ നിർണ്ണയിച്ച നിർണ്ണയിച്ച 

നമ്പർ ക്ലാസിഫിക്കേഷനും ക്ലാസിഫിക്കേഷൻ വില (ആർ 
വിലയും 

ഒന്നിന്) 


പുനലൂർ 


822/ 1/ 638 


10 ,000 


ശ്രീ . അശോകൻ, 
കൊടിവിള കിഴക്കതിൽ, 
ആയിരനല്ലൂർ 


Govt. 
Property 
- 10 ,000 


Garden land 
with road 

access 


(2) 


നമ്പർ എഫ് -18999/ 2016. 


2016 സെപ്റ്റംബർ 30. 


വിഷയം:- ന്യായവില രജിസ്റ്ററിൽ ഉൾപ്പെടാതെപോയ ഭൂമി കൂടി ഉൾപ്പെടുത്തുന്നത് ഉത്തരവാകുന്നു . 
സൂചന. (1) കേരള മുദ്രപ്പത്ര നിയമം 1959 സെക്ഷൻ 28എ , ( ന്യായവില നിർണ്ണയം) ചട്ടം 3 (7 ) ചട്ടം ( 4). 

(2) ചവറ വില്ലേജിൽ മേനാമ്പള്ളിമുറിയിൽ കൊച്ചുവീട്ടിൽ കോളനിയിൽ ശ്രീ. ബെയിസിൽ സമർപ്പിച്ച 

അപേക്ഷ . 

(3) കരുനാഗപ്പള്ളി തഹശീൽദാരുടെ 23 - 9- 2016 - ലെ സി1- 14482 / 16 -ാം നമ്പർ റിപ്പോർട്ട്. 
- 2010 മാർച്ച് മാസം 6 -ാം തീയതിയിലെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനപ്രകാരം നിലവിൽവന്ന ന്യായവില രജിസ്റ്ററിൽ 
ഉൾപ്പെടാതെപോയ താഴെപ്പറയുന്ന സർവെ നമ്പരിൽപ്പെട്ട വസ്തുവിന് സൂചന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേരള സ്റ്റാമ്പ് 
ആക്റ്റ് സെക്ഷൻ 28A പ്രകാരം ന്യായവില നിർണ്ണയിച്ച് ഇതിനാൽ ഉത്തരവാകുന്നു . 
Gaz . No . 43/2016 /DTP/ CLR (Fair Value- Supplement). 

329 


Bl. No . 


Local Body 


Taluk 


Village 


Classification 


| SI. 
- No . 


Re- survey / 
Survey No. 


Sub 
Division - 


Fair Value 
per Are 


No . 


-- 1 


20 


386 


1-17 


Chavara 


36,000 


Chavara Grama Karunagappally 

Panchayath 


| Residential plot 

with private 
road access 


റവന്യൂ ഡിവിഷണൽ ഓഫീസ്, 
കൊല്ലം. 


( ഒപ്പ്) 
റവന്യൂ ഡിവിഷണൽ ഓഫീസർ. 


MALAPPURAM DISTRICT 


- തിരുത്തൽ വിജ്ഞാപനം 


നമ്പർ ബി5 - 40377 / 2016 - (1). 


2016 സെപ്റ്റംബർ 17. 


1-7 - 2013 - ലെ കേരള ഗസറ്റ് നമ്പർ 31, പാർട്ട് III- ൽ കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിലെ പേജ് നമ്പർ 18 - ൽ 
ക്രമനമ്പർ 18 - ൽ ഭൂമിയുടെ ന്യായവില സംബന്ധിച്ച് മലപ്പുറം ജില്ലാ കളക്ടറുടെ 27 - 2 - 2013 - ലെ ബി5 - 9701/ 2012 നമ്പർ പ്രകാരം 
പ്രസിദ്ധീകരിച്ചിട്ടുള്ള സി ഫോറത്തിലുള്ള വിജ്ഞാപനത്തിൽ കോളം നമ്പർ 3 - ൽ സർവെ നമ്പർ 224 / 16 എന്നത് 224/ 6 എന്ന് 
തിരുത്തിവായിക്കേണ്ടതാണ്. 


കളക്ടറേറ്റ്, 
മലപ്പുറം. 


- (ഒപ്പ്) 
ജില്ലാ കളക്ടർ. 


330 


